Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക 
NMENT OF 


രാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


| 8th October 2013 
2013 ഒക്ടോബർ 8 


THIRUVANANTHAPURAM , TUESDAY 


No . 


, 40 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


16th Aswina 1935 
1935 ആശ്വിനം 16 


PART III 


Stores Purchase 


Collegiate Education Department 

- ലഘു ദർഘാസ് പരസ്യം 

| [നമ്പർ II/13 (Plan Fund)) 
നമ്പർ എ2- 3534 / 13/ Plan Fund. 2013 സെപ്റ്റംബർ 6. 

എറണാകുളം മഹാരാജാസ് കോളേജിലെ സയൻസ് 
വകുപ്പിലേക്ക് കെമിക്കൽസ്സപ്ലേ ചെയ്യുന്നതിന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദ ർ ഘാ സു കൾ " ദ ർ ഘാസ് നമ്പർ II/ 13 സയൻ സ് 
വകുപ്പിലേക്ക് കെമിക്കൽസ്സപ്ലെചെയ്യുന്നതിന് എന്ന് 
ആ ലേ ഖനം ചെയ്ത മുദവച്ച് ക വ റിനു മുകളിൽ 
പ്രിൻസിപ്പാൾ, മഹാരാജാസ് കോളേജ്, എറണാകുളം എന്ന 
വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ 2013 
ഒക്ടോബർ മാസം 10 -ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണി വരെ 
വിൽക്കു ന്ന തും അന്നേ ദിവസം 3 മണിവരെ പൂരിപ്പിച്ച 
ദർ ഘാ സു കൾ സ്വീക രി ക്കു ന്ന തും അ ന്നേ ദിവസം 
3.30 - ന് ദർഘാസുകാരുടെയോ അവർ ചുമതലപ്പെടുത്തിയ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
വൈകിക്കിട്ടുന്നതും മുദ്രവയ്ക്കാത്തതുമായ ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. മൊത്തം 1 8,00 , 000 ആണ് സാധനങ്ങൾ 
വാങ്ങുന്നതിനായി വകകൊള്ളിച്ചിരിക്കുന്നത്. 


- താത്പര്യമുള്ളവർ 7 1,664 ഓഫീസിൽ നേരിട്ട് അടച്ചോ 
? 1,714 മണിയോർഡറായോ പ്രിൻസിപ്പാൾ, മഹാ രാ ജാസ് 
കോളേജ്, എറണാകുളം എന്ന വിലാസത്തിൽ അപേക്ഷിച്ചാൽ 
ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. കേരളത്തിന് പുറത്തുള്ള 
സ്ഥാപനങ്ങൾ എഗ്രിമെന്റ് ഒപ്പു വയ്ക്കുന്നതിനുള്ള സർക്കാർ 
മുദ്രപത്രത്തിനുള്ള ? 100 അധികമായി അയച്ചുതന്നാൽ ആയത് 
തപാൽമാർഗ്ഗം അയച്ചുതരുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
രണ്ടാം പകർപ്പ് നേരിട്ട് ലഭിക്കുന്നതിന് ? 832 - തപാലിൽ 
ലഭിക്കുന്നതിന് ? 882 -ം അടയ്ക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ 
കോളേജ് ഓഫീസിൽനിന്നും എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 
അറിയാവുന്നതാണ്. 
മഹാരാജാസ് കോളേജ്, 

(ഒപ്പ്) 
എറണാകുളം. 

പ്രിൻസിപ്പാൾ. 


TENDER NOTICES 


(1) 


ദർഘാസ് ഫോറം കൈമാറാൻ പാടുള്ളതല്ല. ദർഘാസ് 
ഫോറം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിവരെ ഓഫീസിൽ 
- നിന്നും ലഭിക്കുന്നതാണ്. 


No. A5 -1333 /2013 - 14/ GCC /Plan . 2nd September 2013 . 

Sealed tenders are invited for the supply of 
the Lab Chemicals & Equipments for 3 2 , 90 , 000 to 
Government College , Chittur. 


വിശദവിവരങ്ങൾ ഓഫീസിൽനിന്ന് ലഭിക്കുന്നതാണ്. 


The envelope containing the tenders should bear 
the superscription A5- 1333 / 13 - 14 /GCC / Plan “ Tender for 

No. A5-806 /2013 /GCC /UGC XII Plan . 
the supply of Lab Chemicals and Lab Equipments ” and 

- 6th September 2013. 
should be addressed to the Principal, Government 
College , Chittur, Chittur College P . O ., Palakkad -678 104 . 

Sealed tenders are invited for the supply of the 

Lab Equipments for X 2 ,12,500 to Government College , 
Last date for the receipt of the tender will be on 
10 - 10 - 2013 at 2 p . m . Late tenders will not be accepted . 

Chittur. 
The tenders will be opened at 11 a . m . on 11 - 10 - 2013 in 
the presence of such of the tenderers or their authorized 

The envelope containing the tenders should bear 
representatives who may be present at that time. 

the superscription A5 - 806 / 13 /GCC /UGC XII Plan . 

“ Tender for the supply of Lab Equipments” and should 
Intending tenderers may on application to the 
Principal, Government College, Chittur obtain the requisite 

be addressed to the Principal, Government College, Chittur, 
tender forms on which tenders should be submitted . - Chittur College P . 0 ., Palakkad- 678 104. 
Application for the tender form should be accompa 

Last date for the receipt of the tender will be on 
nied by a cash receipt of * 624 (Cost of tender 17-10 -2013 at 2 p. im . Late tenders will not be accepted . 
* 600 + VAT * 24 ) which is not refundable under any The tenders will be opened at 11 a . m . on 18 -10 - 2013 in 
circumstances. Tender forms are not transferable . 

the presence of such of the tenderers or their authorized 
Sale of tenders will be closed at 2 p . m . on 

representatives who may be present at that time. 
10 - 10 - 2013 . Cheques, Postage Stamps etc . will not be 

Intending tenderers may on application to the 
accepted towards the cost of forms nor will the forms 

Principal, Government College , Chittur obtain the requisite 
sent per VPP. Duplicate tender forms if required , will be 

tender forms on which tenders should be submitted. 
issued at 3 312 per copy. 

Application for the tender form should be accompanied 
ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലേക്ക് 2013 - 14 പ്ലാൻ by a cash receipt of 7 520 ( Cost of tender 
ഫണ്ട്പ്രകാരം 3 2,90,000- ന്റെ ലാബ് ഉപകരണം, കെമിക്കൽസ് ? 500 + VAT ? 20 ) which is not refundable under any 
എന്നിവ വിതരണം ചെയ്യു ന്ന തിനുള്ള മുദ്രവെച്ച ടെണ്ടർ circumstances . Tender forms are not transferable . 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോറത്തിൽ പറഞ്ഞവയ്ക്കുള്ള 
ദർ ഘാ സു കൾ ഉൾക്കൊ ള്ളുന്ന ക വ റി നു 

Sale of tenders will be closed at 2 p . m . on 
മുകളിൽ “ നമ്പർ എ5- 1333/ 2013 - 14 / ജി. സി. സി./ പ്ലാൻ ലാബ് 

17 - 10 -2013 . Cheques, Postage Stamps etc. will not be 
ഉപകരണം, കെമിക്കൽസ്” എന്നിവ വാങ്ങുന്നതിനുള്ള ടെണ്ടർ 

accepted towards the cost of forms nor will the forms 
എന്ന് കാണിച്ചിരിക്കണം. 

sent per VPP . Duplicate tender forms if required , will be 

issued at * 312 per copy . 
- ദർഘാസുകൾ പ്രിൻസിപ്പാൾ, സർക്കാർ കോളേജ് ചിറ്റൂർ, 
ചിറ്റൂർ കോളേജ് പി . ഒ., പാലക്കാട് ജില്ല - 678 104 എന്ന ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലേക്ക് 2013 യു . ജി. സി. 
വിലാസത്തിൽ 10 - 10 -2013 - ന് ഉച്ചയ്ക്ക് 2 മണിവരെ സ്വീകരി - 12 -ാം പദ്ധതി ഫ ണ്ട് പ്രകാരം 3 2, 12 , 500 - ന്റെ ലാബ് 
ക്കുന്നതാണ്. വൈകിവരുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. - ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള മുദ്രവെച്ച ടെണ്ടർ 
ദർഘാസുകൾ 11- 10 - 2013 രാവിലെ 11 മണിക്ക് തത്സമയം ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോറത്തിൽ പറഞ്ഞവയ്ക്കുള്ള 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാ സു കൾ ഉൾക്കൊ ള്ളുന്ന ക വ റി നു മു ക ളിൽ 
ദർഘാസുകൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ ചിറ്റൂർ സർക്കാർ നമ്പർ “ എ5- 806 /2013 / ജി. സി . സി./ യു . ജി. സി. XII പ്ലാൻ ലാബ് 
കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽനിന്ന് ദർഘാസ് 

- ഉപകരണങ്ങൾ” എന്നിവ വിതരണം ചെയ്യുന്നതിനുള്ള ടെണ്ടർ 
ഫോറം വാങ്ങേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 

എന്ന് കാണിച്ചിരിക്കണം. 
? 624 ആണ് ( X 600 + X 24 വാറ്റ്) ചെക്ക്, ഡ്രാഫ്റ്റ്, 
പോസ്റ്റൽ ഓർഡർ എന്നിവ സ്വീകരിക്കുന്നതല്ല. ഡ്യൂപ്ലിക്കേറ്റ് 
കോപ്പി ആവശ്യമുള്ളവർ ? 312 അടയ്ക്കേണ്ടതാണ്. 


- ദർഘാസുകൾ പ്രിൻസിപ്പാൾ, സർക്കാർ കോളേജ് ചിറ്റൂർ, 
ചിറ്റൂർ കോളേജ് പി . ഒ., പാലക്കാട് ജില്ല - 678 104 എന്ന 
വിലാസത്തിൽ 17 -10 -2013 - ന് ഉച്ചയ്ക്ക് 2 മണിവരെ സ്വീകരിക്കു 
ന്നതാണ്. വൈകിവരുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
ദർഘാസുകൾ 18 - 10 - 2013 രാവിലെ 11 മണിക്ക് തത്സമയം 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ദർഘാസുകൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ ചിറ്റൂർ സർക്കാർ 
കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽനിന്ന് ദർഘാസ് 
ഫോറം വാങ്ങേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 
? 520 ആണ് (? 500 + ? 20 വാറ്റ്) ചെക്ക്, ഡാഫ്റ്റ്, 
പോസ്റ്റൽ ഓർഡർ എന്നിവ സ്വീകരിക്കുന്നതല്ല. 


- ദർഘാസ് ഫോറം കൈമാറാൻ പാടുള്ളതല്ല. ദർഘാസ് 
ഫോറം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിവരെ 
ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് 
ഫോറം വേണ്ടവർ 3 312 അടയ്ക്കേണ്ടതാണ്. 


വിശദവിവരങ്ങൾ ഓഫീസിൽനിന്ന് ലഭിക്കുന്നതാണ്. 


Government College , Chittur, 
Palakkad . 


( Sd.) 
Principal. 


